


. 


ലാവാം. " വിസ്തൃതിയും മനവും പൂവും 
പരാഗവുംപോലെ ഒന്നുചേരുന്നു. അത്‌ ശ്വസി 
ക്കുന്ന യാരതികന്‍ ഐന്‌ ദ്രിയാനുഭൂതിയുടെ 
അതിരുകളിലെത്തിപ്പെടുന്നു. എന്നോകണ്ട്‌ 
സ്‌നേഹിച്ചുപോയ ക്ളോദ്‌ മോനേയുടെ 
അവസാനത്തെ ചിതം അപ്പോള്‍ ഓര്‍മ്മയി 
ലെത്തുന്നു; പുതിയ ഭാഷ്യത്തോടെ. സില്‍ 
വിയയിലെ സാരംഗത്തെ വധിക്കുന്ന അ 
സ്കേനിയസിന്‍െറ ചിത്രം. പൂര്‍വദാഗത്ത്‌ 
വില്ലുകുലച്ചുനില്‌ ക്കുന്ന അസ്‌ കേനിയസ്‌; 
സാരംഗമാവട്ടെ ഏതോ വിസ്മൃതിയില്‍ 
വധിക്കപ്പെടാന്‍ തയ്യാറായി നില്ക്കുന്നു. 
ക്ളോദേയുടെ (പമേയം, ഈ സാരംഗത്തിന്‍െറ 
സന്നദ്ധമായ ദൃഷ്‌ടിപോലുമാവില്ലെന്ന്‌ അ 
പ്പോള്‍ ധരിക്കാനിടവരുന്നു. അതിന്‍െറ പ 
ശ്ചാത്തലമായ സരസ്സും, വീണ്ടും പിന്നിലുള്ള 
ഗിരിതടങ്ങളും . ക്ഷണഭംഗുരമല്ലാത്ത ഒരു 
സത്തയെക്കുറിച്ച്‌ സൂചന നല്‍കുന്നു. എല്ലാ 
ക്ഷണികതകളേയും അതിവര്‍ത്തിച്ചുപോവുന്ന 
ഒരു ,പാഭവമായിരിക്കണം, ക്ളോദേയുടെ 
മനസ്സില്‍. മനുഷ്യന്‍െറ പരാഭവങ്ങളെ നിസ്സാ 
രമായിക്കാണുകയല്ല, ഇതിനര്‍ത്ഥം. ഈ 
പരാഭവത്തിനപ്പുറം പോവാന്‍ അവനെ പ്രാ 
പ്തനാക്കുകയെന്നതാണ്‌ . “ര്രസാദവാനായി 
രിക്കുക എന്നതാണ്‌ ഏററവും കഠിനമെന്ന്‌ 
ലദ്ദാഖില്‍ ഒരു ചൊല്ലുണ്ട്‌. അസ്‌കേനിയസില്‍ 
നിന്നും സാരംഗത്തില്‍ നിന്നും തന്നെ 
സരസ്സിന്‍െറ നിശ്‌ ചലതയിലേക്ക്‌, ലദ്ദാഖിലെ 
ആ പര്‍വതദൃശ്യങ്ങള്‍ മോചിപ്പിച്ചുവെന്ന്‌ 
ഹാര്‍വേ എഴുതുന്നു. 


ഈ യാരതതന്നെ ഒരുവിധത്തിലുള്ള ഉപന 
യനമാണ്‌ . ചിനാര്‍മരങ്ങള്‍ നിറഞ്ഞ കാശ്മീ 
രിലെ താഴ്‌വരകള്‍, കാരക്കോറം പര്‍വത 
നിരകള്‍, സോസിലാ ചുരം, ചെമപ്പിന്‍േറയും 
നീലയുടേയും ഗാഡ്ദരാശികലര്‍ന്ന ശിലാവടി 
വുകള്‍, ലദ്ദാഖിനപ്പുറം ഗ്രാമങ്ങളും സംന്യാ 
സിമാങ്ങളും നിറഞ്ഞ ലേ. ഇവയെയൊട്ടാകെ 
ഒരു മണ്ഡലമായി സങ്കല്‌ പിച്ചാല്‍, ലേയും 
അവിടുത്തെ സ്വച്ഛമായ ഭുപദേശവും 
ധ്യാനമണ ഡപമായേ തോന്നു. രണ്ടോമൂന്നോ 
ദിവസത്തെ ക്ളേശകരമായ യാത്രയ്ക്കുശേഷം 
ലേയിലെത്തുന്ന യാതികന്‍െറ തിടുക്കങ്ങളെ 
ല്ലാം അവസാനിക്കുന്നു. ആവേഗങ്ങളെല്ലാം 
ശമിക്കവെ, അയാള്‍ പതുക്കെപ്പതുക്കെ ഒരു 
സൃതാരൃതയിലേക്ക്‌ കടക്കുന്നു. അത്യുന്നത 
മായൊരു തൃഷ്ണശിലയില്‍ കുറിച്ചിട്ട “ഓം 
മണി പത്മേ ഹും” എന്ന അവലോകിതേശ്വ 
രന്‍െറമരന്തം അവനില്‍ അവശേഷിച്ച എന്തൊ 
ക്കെയോ സന ദേഹങ്ങളെ ദൂരീകരി ക്കുന്നു. 
ചന്ര്രദക്കലയില്‍ സുര്യനെയേന്തുന്ന സ്തൂപാ 
ഗ്രഹങ്ങള്‍ ലേയില്‍ എവിടേയും കാണാം. 
നിര്‍വാണത്തെ വ്യഞ്ജിപ്പിക്കുന്ന ഈ (പതീ 
കംമനസ്സിനെ ഏകാഗ്രമാക്കാന്‍ പോന്നതാണ്‌. 
ഉദയത്തിന്‍െറയും അസ്‌ തമയത്തിന്‍േറയും 
രശ്മികള്‍ ഈ പ്രതീകത്തില്‍ വീഴുമ്പോള്‍ 
അത്‌ മുഴക്കമേറിയ ഒരു സ്‌ തവമായിത്തീരുന്നു. 
ജനവാസരഹിതമെങ്കിലും ഈ ശൈലശിബി 
രങ്ങൾ ഷ്മളങ്ങളാണ്‌ . ഇപ്പോഴത്‌ മാര്‍ 
ക്കോപോളോയുടെ ഗൊള്‍ ക്കൊണ്ടപോലെ 
അയഥാര്‍ത്ഥനഗരിയല്ല. എങ്ങും കാണാവുന്ന 





(പാര്‍ത്ഥനാധ്വഇങ്ങളും മ്രന്താങ്കിത ശിലകളു . 


മാവാം കാരണം. ചില കൊടിക്കൂറകള്‍ 
കീറിപ്പോയിരിക്കുന്നു. എങ്കിലും, അവ 
ജീര്‍ണ്ണങ്ങളല്ല. അന്‍റാര്‍ട്ടിക്കയിലേയോ സ 
ഹാറയിലേയോ വിജുനതപോലല്ല, ലേയിലെ 
ഈ പര്‍വത്രപദേശങ്ങള്‍. ആരോ അര്‍പ്പിച്ചു 
പോയ വെളുത്തകല്ലുകള്‍. ഉപേക്‌ ഷിപ്പെട്ട ഒരു 
ഇടയന്‍െറ കുടില്‍. അതിന്‍െറ ഭിത്തികളില്‍ 


. കുറിച്ചിട്ട ഓം” എന്ന അക്ഷരം, ബുദ്ധന്‍െറ 


(പാകൃതമായൊരു മുഖം-വിനീതമായൊരു 
പ്രാര്‍ത്ഥനയുടെ ഈ അടയാളങ്ങള്‍ ഹൃദയ 
സ്പര്‍ശിയാണ്‌ . സോനാമാര്‍ഗ്ഗിലെ വയലേല 
കളില്‍ മുഴങ്ങിക്കേള്‍ ക്കാവുന്ന കൊയ്ത്തുപാ 
ട്ടുകള്‍ അപ്പോള്‍ ഓര്‍ത്തുപോയേക്കാം. പുറ 


മേയ്ക്ക്‌ സാന്ദര്യമിയന്നതെങ്കിലും, ഈ 
മനുഷ്യര്‍ ഒരു ്രരര്യം അന്തര്‍വഹിക്കുന്നെ 
ന്നുപറഞ്ഞ്‌ കേട്ടിട്ടുണ്ട്‌. പക്ഷേ, ഈ 
ഹിമാഭിഷിക്തമായ പര്‍വ്വതപാന്തങ്ങളില്‍, 
ആ (കനര്യത്തിന്‌ മാര്‍ദ്ദവമില്ലായ്മയെന്നേ 
അര്‍ത്ഥം നല്‍കേണ്ടതുളളു. ശ്രീനഗറിലെ 
കലാപകാരികളുമായി ഈ ്രാമീണരെ താര 
തമ്യം ചെയ്തു കൂടല്ലോ. തിബത്തിൽ നിന്നും 
വന്ന നാടോടികളാണ്‌ , ലദ്ദാഖിലെ ആദ്യത്തെ 
കുടിയേററക്കാര്‍. ബോണ്‍മതക്കാരായ ഇവര്‍ 
യാക്കുമൃഗങ്ങളും ചെമ്മരിയാടുകളുമായി പച്ച 
പ്പുകള്‍ തേടിയലഞ്ഞു. ആ ആവാസത്തിന്‍േറ 
യും വേട്ടയുടേയും മങ്ങലാര്‍ന്ന ശിലാചിര്ത 
ങ്ങള്‍ അപൂര്‍വ്വമായി ചിലേടങ്ങളില്‍ ഇപ്പോഴും 
കാണാം. ബുദ്ധമതാനുയായികളായ മോണ്‍ 
വര്‍ഗ്ഗക്കാരാണ്‌ ലദ്ദാഖില്‍ കുടുതലും. തിബ 
ത്തന്‍ സ്വര്‍ണ്ണപ്പൊടിയെപ്പററി മഹാഭാരതത്തില്‍ 
പരാമര്‍ശമുണ്ടെന്ന്‌ ഹാര്‍വെ നിരീക്ഷിക്കു 
ന്നു. ഫൈയോക്ക്‌ എന്ന നദീതടത്തില്‍ 
സ്വര്‍ണ്ണനിക്‌ ഷേപങ്ങളുണ്ടെന്ന്‌ കണ്ടെത്തി 
യുണ്ടത്രേ. പക്ഷേ, ഏതോ ലാമയുടെ 
ഗ്രവചനമനുസരിച്ച്‌, അത്‌ ഈ ഭൂര്ദേശ 
ത്തിന്‍െറ ഫലഭുയിഷ്‌ ടതയുമായി ബന്ധപ്പെട്ടു 
നില്ക്കുന്നു. സ്വര്‍ണ്ണം ഖനനം ചെയ്തു 
തുടങ്ങിയാല്‍ പിന്നീടൊരിക്കലും ഈ ഭൂമി 
പുഷ്പിക്കുക യില്ലദ്രതേ. ലദ്ദാഖികള്‍ക്ക്‌ 
റിന്‍പോഷേ (RINPO CHE) എന്നറിയപ്പെടുന്ന 
(പധാനലാമയിലുള്ള വിശ്വാസം ആയസദാര്‍ 
ഡ്യമാര്‍ന്നതാണ്‌ . ആധ്യാത്മികവും ഐഹി 
കവുമായ എല്ലാ ചോദ്യങ്ങളും അവര്‍ 
റിന്‍പോഷേയില്‍ നിസ്സന്ദേഹം സമര്‍പ്പിക്കു 
ന്നു. എളുപ്പം വി സ്മൃതമായിക്കൊണ്ടിരിക്കുന്ന 
ഈ സംസ്കൃതി, വ്യവസായിക സംസ്‌ക്കാര 
ത്തിന്‍റെ മുറിവുകള്‍ക്ക്‌ എങ്ങനെയാണ്‌ 
പരിഹാരമാവുക? ക്ഷോഭരഹിതമായ ഈ 
ജീവിതത്തിന്‍െറ ലാളിത്യം ഉള്‍ക്കൊണ്ടുതന്നെ, 
ഇതിന്‍െറ തിരോധാനത്തെച്ചൊല്ലി വേദനിച്ചു 
പോവുന്നു. ജീവനുളള ഏതൊരു സത്തയുംമു 
ജ്ജന്മങ്ങളില്‍ ഒരിക്കല്‍ തങ്ങളുടെ മാതാവാ 
യിരുന്നെന്ന സങ്കല്പം എര്ര ഉദാരമാണ്‌ ? 
ഏതു പരിസ്ഥിതി ശാസ്‌ ത്രജ്ഞനെക്കാളേറെ 
അവര്‍ ഭൂമിയോടു കൃതാര്‍ത്ഥരായിരിക്കുന്ന 
തിന്‌ പിറകില്‍ ഇത്തരം സരള സങ്കല്പങ്ങളാ 
ണ്‌. ഇതിലും കാവ്യാത്‌ മകമായ മറെറാരു 
കല്പനയുണ്ട്‌ _- പര്‍വതദേവതകള്‍ നൃത്തോ 


ദ്യുക്തരാവുമ്പോഴാണ്‌ ആകാശത്ത്‌ സുരധ 


“70 





നുസ്ലുകള്‍ (പ്തുക്ഷപ്പെടുക. 

ഡി-സോങ്ങ്‌ എന്ന സന്്യാസിമാത്തിലേ 
ക്കുളള യാ്രയില്‍, ഈ പര്‍വതനിരകളില്‍ 
വീഴുന്ന വെളിച്ചത്തിന്‍െറ വാത്‌ സലൃത്തെക്കു 
റിച്ച്‌, ഹാര്‍വേ വേറൊരുതരത്തില്‍ ബോധ 
വാനാവുന്നുണ്ട്‌ . അവിടവിടെ വീണുകിടക്കുന്ന 
മഞ്ഞുകഷ്ണങ്ങള്‍, ചന്രദബിംബത്തിന്‍െറ 
ചില്ലുകളാണെന്ന്‌ തോന്നും. മൃദുലവും ശീതള 
വുമായി ഭവിക്കുന്ന ഈ വെളിച്ചം, മേഘ 
മുക്തമായ നീലിമ, മറേറതൊക്കെയോ നിന 
വുകള്‍ യാന്ര്രികനില്‍ ഉയര്‍ത്തുന്നു. സാന്‍ 
ടോറിനിയില്‍ ഡോള്‍ഫിനുകള്‍ കടലിലേക്ക്‌ 
കുതിക്കുന്ന ഒരു അപരാഹ്നം; നീലിമയാടുന്ന 
ഇന്ത്യയിലെ പര്‍വതനിരകളും നോക്കിയിരുന്ന 
ബാല്യം; ഓക്‌സ്‌ഫോര്‍ഡിലെ വസന്തവും 
ഏകാന്തമായ നടത്തങ്ങളും. തന്നിലെ ഏതൊ 
ക്കെയോ ചാഞ്ചല്യങ്ങള്‍ കൊഴിഞ്ഞുപോവു 
ന്നത്‌ അയാളറിയുന്നു. ആ ദൃശ്യങ്ങള്രതയും 
തന്നെ ഇതിലേക്ക്‌ പ്രേരിപ്പിക്കയായിരുന്നെന്ന്‌ 
ഹാര്‍വേ ധരിക്കുന്നു. മനസ്സിലാക്കാന്‍ (പയാ 
സമായിരുന്ന അവ്യക്തതകള്‍, ഏതോ നി 
യോഗത്തിന്‍െറസ്വഭാവം വഹിക്കുന്നതപ്പോ 
ഴാണ്‌. മനസ്സ്‌ ,പകാശംപോലെ തുറസ്സാവുന്ന 
തോടെ, ഡി-സോങ്ങ്‌ സന്യാസി മഠത്തിലേക്ക്‌ 
നടന്നെത്തിയില്ലെങ്കിലും തരക്കേടില്ലെന്ന്‌ 
ഹാര്‍വേ രരഹിക്കുന്നു. തലേന്ന്‌ സുരധ 
നുസ്സുകളേയും പര്‍വതാംഗനകളുടെ നൃത്ത 
ത്തേയും ബന്ധപ്പെടുത്തിയ വാങ്ങ്ചുങ്ങ്‌ 
സ്റേറാക്കിലെ ഉയര്‍ന്ന ചുരങ്ങളില്‍ ചെന്നി 
ല്ലെങ്കിലും സാരമില്ലെന്ന്‌ പറഞ്ഞതിന്‍െറ 
വാസ്തവം തിരിച്ചറിയുക കൂടി ചെയ്യുന്നു. 
സദാസന്നദ്ധമായിരിക്കുക എന്ന സെന്‍തത്ത്വം 
എശ്ര ലാഹ്വവത്തോടെയാണ്‌ ചിലേടങ്ങളില്‍ 
വച്ച്‌ നാം ബോധ്യപ്പെടുക? പര്‍വ്വതശിഖര 
ങ്ങളില്‍ മഞ്ഞുപൊത്തുന്നത്‌ നോക്കിയിരി 


ക്കുക; വെളളാരങ്കല്ലുകളിലൂടെ തെന്നിപ്പോവുന്ന 


* നദീജുലത്തിന്‍െറ ശുതികേട്ടിരിക്കുക--മന 


സ്റ്റീല്‍ നിശ്ശൂബ്ദത നനവുപോലെ പടരുന്നത്‌ 
സ്വയം അറിയുക. ചിലപ്പോള്‍, നാം കരഞ്ഞു 
പോവുന്നു; ശോകോദ്ഭൂതമായ കണ്ണീരല്ല, 
അത്‌. ഒന്നുചേരലിന്‍െറ ഹര്‍ഷസ്ഫുരണ 
മാണ്‌. പിന്നീട്‌ അല്‍ച്ച്യിലെ വിജനതയില്‍, 
ഹാര്‍വേ,ഈ അവസ്ഥ, കൂടുതല്‍ തീരവമായി 
പങ്കുപററുന്നുണ്ട്‌. “ആകുന്നു” എന്നതിന്‍െറ 
സമ്പൂര്‍ണ്ണമായ വിഭൂതി-മരിച്ചുപോവുമെന്ന 
തേക്കുറിച്ച്‌ പെട്ടെന്ന്‌ പകച്ചുപോവുമ്പോള്‍ 
ത്തന്നെ, ഈ വിസ്തൃതിയുടെ സൂക്ഷ്മാംശ 
മായ താന്‍ എങ്ങനെ ഇല്ലാതാവുമെന്ന 
അറിവുകൂടി അപ്പോള്‍സിദ്ധിക്കുന്നു. നാമ 
രൂപങ്ങള്‍ക്കപ്പുറം, പര്‍വതവും പൂവും നദിയും 
കിളിയും അശ്രുക്കള്‍ വാര്‍ക്കുന്ന മനുഷ്യനും 
അന്തര്‍വഹിക്കുന്നസത്തയെന്തെന്ന്‌, ഏതു 
സൂക്തത്തിനും പറഞ്ഞുതരാന്‍ കഴിയാത്ത 
വിധം, അല്‍ച്ചിയിലെ ആ സന്നിധി, ഹാര്‍ 
വേയ്ക്ക്‌ വെളിപ്പെടുത്തുന്നു. തനിക്ക്‌ (പാപി 
ക്കേണ്ട അറിവിന്‍െറ ആദ്യസംജ്ഞകള്‍ 
മാ്രമാണ്‌ ഈ നിശ്ശബ്ദതയും സ്വാച്ഛ 
ന്ദ്യവുമെന്ന്‌ ഹാര്‍വേ അപ്പോഴും ഓര്‍മ്മി 
(അടുത്ത ലക്കത്തില്‍ അവസാനിക്കും) 





കലാകമുദി 41 





1a 
ഒം ചെറിയ വിദ്യകൊണ്ട്‌ ആളുക 
ളെ രസിപ്പിച്ചിരുന്ന ഒരു മാ(ന്തികന്‍ പണ്ടുണ്ടാ 
യിരുന്നു. മുറിയുടെ കല്‍കുകളും ജുന്നലുകളു 
മെല്ലാം അടച്ചിട്ട്‌ വലിയ മേശയുടെ അരികില്‍ 
ചേര്‍ന്നുനിന്നു ''ഈച്ചേ' എന്ന്‌ അയാള്‍ പതു 
ക്കെ വിളിക്കും. ഉടനെ മേശപ്പുറത്ത്‌ ഒരീച്ചവന്ന്‌ 
ഇരുന്നു ്പബോസിസ്‌ കൊണ്ട്‌ മേശയുടെ 
മിനുസം പരിശോധിക്കും. മറേറത്‌ ഈച്ചയെ 
. പ്ലോലെയും അത്‌ മുന്‍വശത്തെ കാലുകള്‍ 
കൂട്ടിയുരുമ്മും. മാ്ത്രരന്‍ പിന്നെയും മേശയി 
ലേക്കു ചാഞ്ഞിട്ട്‌ ;ഈച്ചേ” എന്നു വിളിക്കുക 
യായി. അപ്പോള്‍ മിന്നല്‍്പവാഹമേററപോലെ 
ഈച്ച മേശപ്പുറത്ത്‌ മലര്‍ന്നുവീണു ചത്തുകിട 
ക്കും. വിപുലീകരണകാചംകൊണ്ട്‌ അതിനെ 
നോക്കിയാല്‍ കണ്ണുകളില്‍ തിളക്കമില്ലാത്ത, 
ആന്തരചൈതന്യമില്ലാത്ത ശവം മാതമേ കാ 
ങൂ. വിനയാന്വിതനായി മാശന്തികന്‍ പ്രേക്ഷ 
കരെ നോക്കി മന്ദസ്‌ മിതത്തിലൂടെ അഭി 
നന്ദനം ആവശ്യപ്പെടും. അവര്‍ അത്‌ അയാള്‍ 
ക്കു നല്കുകയും ചെയ്യും. 
ഇത്‌ ദയാര്‍ഹമായ “വിദ്യ മാര്രമാണ്‌. ആ 
ദും എല്ലാം ശൂന്യം. ഒടുവില്‍ ഈച്ചയുടെ ശവം 
മാതം. ശവത്തെ മാറേറണ്ടതല്ലേ? ഒരുവ്ൃദ്ധ 
ആരും കാണാതിരിക്കുമ്പോള്‍ അതെടുത്തു മാ 
ററും. പക്ഷേ, രണ്ടുളളിടത്ത്‌: മുന്നാമത്തേതു 
വേണ്ടേ? മാന്ത്രികന്‍ മൂന്നാമത്തെത്തവണ 
“ഈച്ചേ' എന്നു വിളിച്ച്‌ അതിനെ അആപ്ര 
തൃക്ഷമാക്കുമെന്ന്‌ ആരും സ്വാഭാവികമായി 
പ്രതീക്‌ ഷിക്കുമല്ലോ. അപ്പോള്‍ ആരംഭമെന്ന 
പോലെ അവസാനവും ഒരുപോലെയാകും. 
അയാള്‍ ഒരിടത്തരക്കാരന്‍ മായന്തികന്‍ 
മാതം. കവിതയിലും തത്ത്വചിന്തയിലും 
പയററിനോക്കിയിട്ട്‌ പരാളുയപ്പെട്ടവന്‍. എന്നി 
ട്ട്‌ സ്വന്തം താല്‍പര്യത്തെ അദ്ഭുതത്തിന്‍െറ 
കലയിലേക്കു മാററിയവന്‍. അവിടെയും 
അയാള്‍ ഒന്നും നേടുന്നില്ല.” 
റെനെ ദോമല്‍ {Rene Daume!) എന്ന 
ഫ്രഞ്ച്‌ കവിയുടെ ഒരു കാവ്യത്തിന്‍െറ 
ഗദൃപരിഭാഷയാണിത്‌ . കാവ്യത്തിലെ ചിന്ത 
കളെക്കുറിച്ചാണ്‌ ദോമല്‍ പറയുന്നത്‌. മാന്തി 
കവിദ്യകൊണ്ട്‌ ഈച്ചയാകുന്ന ചിന്തയെ 
അയാള്‍-കവി-വിളിച്ചുവരുത്തുന്നു. സ്വന്തം 





കലാകനമുദ! 42 





എം. കൃഷ്ണന്‍നായര്‍ 





സാഹിത്ചവാരഫന്തം 


ശക്‌ തികൊണ്ടുതന്നെ അതിനെ കാവ്യത്തില്‍ 
കൊന്ന്‌ ഇടുന്നു. ആശയത്തിന്‍െറ ശവമെടു 
ത്തു മാററാന്‍ അയാള്‍ക്കൊട്ടു ശക്തിയുമില്ല. 
വേറൊരുതരത്തില്‍ പറയാം. ആശയങ്ങള്‍ 
കാവ്യാത്മകമാകാതെ ആശയങ്ങളായി മാതം. 
കാവുത്തില്‍ കിടന്നാല്‍ അവ നിശ്ചേതന 
ശരീരങ്ങള്‍പോലെ . ആയിപ്പോകും. എല്ലാ 
ക്കവികളും അറിഞ്ഞിരിക്കേണ്ട സാരസ്വത 
രഹസ്യമാണിത്‌. 


+ + + 


റെനെ ദോമലിന്‍െറ കാലം 1908 തൊട്ട്‌ 
1944 വരെയാണ്‌ . സറീയലിസ്ററ്‌ ്പസ്ഥാന 
ത്തില്‍ ചേരാന്‍ അതിന്‍െറ ഉപജ്ഞാതാവായ 
ആങ്ദ്രേ ബ്രെതൊങ്ങിനാല്‍ ക്ഷണിക്കപ്പെട്ടു. 
എങ്കിലും ദോമല്‍ അതു നിരസിച്ചു. ഹെമിങ്‌ 
വേയുടെ Death in the Afternoon ഫഞ്ചിലേ 
ക്കു തര്‍ജ്ജുമചെയ്ത ദോമല്‍ പനഅരസ്ത്യ 
ചിന്താഗതിയില്‍ തല്‍പരനായിരുന്നു. പല 
ഭാരതീയ്രഗന്ഥങ്ങളും അദ്ദേഹം സ്വന്തം 
ഭാഷയിലേക്കു തര്‍ജ്‌ഇമചെയ് തിട്ടുണ്ട്‌ . 


മക്‌ ഷികാജഡം 


ശ്രബരിമലക്‌ ഷ്രേതത്തില്‍ ഭക്തര്‍ക്കു 
പോകാനുളള (പയാസങ്ങിള്‍ കുറഞ്ഞുകുറഞ്ഞു 
വരികയാണ്‌. പണ്ട്‌, എന്‍െറ ഗുരുനാഥന്‍ കെ. 
ഭാസ്കരന്‍നായര്‍സ്സാറ്‌ പറഞ്ഞപോലെ എണ്ണ 
മററ രപ യാസങ്ങള്‍ സഹിച്ച്‌ കൊടുംകാടുകളി 
ലൂടെ നടന്നു പതിനെട്ടു പടികളും ചവിട്ടിക്കയ 
റിയെങ്കിലേ കൈവല്യദര്‍ശനമുണ്ടാകൂ. ഇ 
പ്പോള്‍ വളരെദൂരം നടക്കേണ്ടതില്ല. ആനകളെ 
യും മററു ്രൂരമൃഗങ്ങളെയും പേടിക്കേണ്ടതില്ല. 
കാറില്‍ പോകുന്നു. കുറച്ചുദൂരം നടക്കുന്നു. 
തിരിച്ചു കാറില്‍ക്കയറി വീട്ടിലേക്കു പോരുന്നു. 
കാലത്തു തിരുവനന്തപുരത്തുനിന്നു ശബരി 
മലയിലേക്കു പോയവന്‍ വൈകുന്നേരം 
സുസ്‌മേരവദനനായി വീട്ടുമുററത്തു വന്നു 
കയറുന്നതുകണ്ട്‌ ഞാന്‍ അദ്ഭുതപ്പെട്ടിട്ടുണ്ട്‌ . 
ഇപ്പോഴും അദ്ഭുതപ്പെടുന്നു. മുന്‍പാണെങ്കില്‍ 
മൂന്നുദിവസം കാത്തിരിക്കണം പോയ ആള്‍ 





തിരിച്ചെത്താന്‍. തിരിച്ചുവന്നാലായി “ഇല്ലെങ്കി 
ലുമായി”. ഭക്തന്‌ സന്തോഷം. അയാളെ 
ജീവനോടെ തിരിച്കിട്ടിയ വീട്ടുകാര്‍ക്കു 
സന്തോഷം. അതിലേറെസ്സന്തോഷം ടാക്സി 
ക്കാര്‍ ഡ്രൈവര്‍ക്ക്‌. പക്‌ഷേ, നവീനഭക്തന്‍െറ 
അനുഭൂതി (പാചീനഭക്തനന്‍െറ അനുഭൂതിക്കു 
സദൃശംതന്നെയോ? അല്ല എന്നാണ്‌ എല 
ഉത്തരം. . 

കല്ലുകളും മുള്ളുകളും കാലില്‍ തറച്ച്‌ 
ചോരയൊലിപ്പിച്ച്‌ അയാള്‍ നടന്നുകയറുന്നു. 
കാട്ടാന വരുന്നുണ്ടോ എന്നു പേടിച്ച്‌ 
രണ്ടുവശങ്ങളിലേക്കും നോക്കുന്നു. ഒരിലയന 
ങ്ങിയാല്‍ ഞെട്ടുന്നു. ഒടുവില്‍ മലമുകളില്‍ച്ചെ 
ന്നു നാലുപാടും നോക്കുമ്പോള്‍ (പകൃതിഭംഗി 
കണ്ട്‌ ആഹ്ളാദിക്കുന്നു. ക്ഷീണവും ആല 
സ്യവും ശക്തിയായും ഈര്‍ജ്‌ഇസ്വലതയായും 
മാറുന്നു. വീണ്ടും വേദന. വീണ്ടും ആഹ്‌ളാദം. 
ഒടുവില്‍ ക്ഷ്രേതത്തിന്‍െറ മുന്‍പില്‍ നില്ക്കു 
മ്പോള്‍ സാറ്‌ പറഞ്ഞപോലെ കൈവല്യദര്‍ 
ശനം. യാത സാര്‍ത്ഥകമാകുന്നത്‌ ഇങ്ങനെ 
യാണ്‌ . കാറില്‍ കയറി അമ്പലത്തിനു പത്തോ 
പതിനഞ്ചോ നാഴിക ഇപ്പുറത്ത്‌ ഇറങ്ങി ലേശം 
പ്രയാസം സഹിച്ച്‌ വിഗ്ഹത്തിന്‍െറ മുന്‍പില്‍ 
ചെന്നുനിന്നു. കൈകൂപ്പുന്നവന്‍ യാ്തയെ 
സാര്‍ത്ഥകമാക്കുന്നില്ല. ഇനി ഹെല്കോപ്റ്റ 
റില്‍ കയറി അമ്പലമുററത്തു വന്നിറങ്ങുന്ന 
കാലം സമാഗതമായിയെന്നു വിചാരിക്കു. 
അന്നു ശബരിമലക്ഷ്രേതദര്‍ശനം വ്യര്‍ത്ഥ 
മായിത്തീരും. 

സങ്കീര്‍ണ്ണമായ ഏതു കാവൃത്തിലൂടെയുമുളള 
യാത്ര ്രയാസപൂര്‍ണ്ണമായിരിക്കും. പക്ഷേ, 
അത്‌ പര്യവസാനത്തില്‍ സാര്‍ത്ഥകമാകുക 
യും ചെയ്യുന്നു. കുമാരനാശാന്‍െറ 'ചിന്താ 
വിഷ്ടയായ സീത, കാസാ൯ദ്‌ സാക്കീസിന്‍െറ 
“ഒഡീസി, വാള്‍ട്‌ വിററ്മാന്‍െറ “ലീവ്സ്‌ ഒഫ്‌ 
ഗ്രാസ്‌” ദസ്തെയെവ്സ്‌ കിയുടെ 'കാരമാ 
സോവ്‌ സഹോദരന്മാര്‍” (നോവല്‍) ഇവയി 
ലൂടെയുളള യാത്ര സുഖ്രപദമല്ല. എന്നാല്‍ 
യാ്രയുടെ പര്യവസാനം തികച്ചും സാര്‍ത്ഥ 
കം. 

ഉമേഷ്‌ ബാബു കെ.സി. ദേശാഭിമാനി 
വാരികയിലെഴുതിയ “ജീവിതത്തെക്കുറിച്ചു 










ബന്ധങ്ങള്‍” എന്ന കാവ്യത്തിന്‍െറ 
രോയണം ഇമ്മട്ടില്‍ സാര്‍ത്ഥകമായിബ്ഭ 
വിക്കുന്നില്ല. അദ്ദേഹം എവിടെയോ കിടന്ന 
ചത്ത ആശയമക്ഷികകളെ വഴിയില്‍ കൊണ്ടി 
ടുന്നു. ‘ദേശാഭിമാനി യുടെ രാഇരഥ്യയല്ലേ, 
ബഹുമാനത്തോടെ നടക്കേണ്ടതല്ലേ എന്നൊ 
ക്കെ വിചാരിച്ച്‌ ഞാന്‍ നടക്കാന്‍ തുടങ്ങുന്നു. 
ഈച്ചയുടെ ശവം കാലില്‍ തട്ടുന്നതു 
സുഖ്രപദമല്ല. ഞാന്‍ മാറിമാറി നടക്കുന്നു. 
വ്യര്‍ത്ഥമായ യാര്രയായിപ്പോയല്ലോ ഇതെന്ന 
വിചാരത്തോടെ ദുഃഖിച്ചു നില്ക്കുകയും 
ചെയ്യുന്നു. നിശ്ചേതനായ ഒരു ഈച്ചയെ 
കണ്ടാലും: 
“മിണ്ടാതെ കണ്ടുനില്‍ ക്കുന്നതും ജീവിതം 
കാണാതെ കേട്ടിരിക്കുന്നതും ജീവിതം 
മുറിവിന്‍െറ തേര്‍ത്തട്ടിലൂടയുന്ന വില്ലുമായ്‌ 
ചാരിക്കിടന്നു കിതപ്പതും ജീവിതം.” 


ചോദ്യം, ഉത്തരം 


[A 
കല്യാണമണ്‍ ഡപത്തില്‍വച്ച്‌ ' വരന്‍ 


വധുവിന്‍െറ കഴുത്തില്‍ താലിവയ്ക്കുമ്പോള്‍ 
അയാളുടെ സഹോദരി അതു പിറകില്‍നിന്നു 
കെട്ടിക്കൊടുക്കുന്നു. അതു കാണുന്ന നിങ്ങള്‍ 
ക്ക്‌ എന്തുതോന്നും?” 

**“ഡഡാക്കുള' എന്ന നോവല്‍ വായിച്ചപ്പോള്‍ 
ഉണ്ടായ പ്രതീതികളൊക്കെ എനിക്കു വീണ്ടും 
ഉണ്ടാകും.” | 

"“സുന്ദരികളോടു പുരുഷന്മാര്‍ക്കു സ്‌നേ 
ഹം തോന്നുന്നത്‌ എന്തുകൊണ്ടാണ്‌ ?”' 

“സാന ദര്യംകൊണ്ടല്ല. അവരുടെ ചില 
യത്നങ്ങള്‍ കണ്ടിട്ടാണ്‌ . ഒരുദിവസം ഒരു 
സുന്ദരി എന്‍െറ വീട്ടില്‍ വന്നു വേറൊരു 

 ചെറുപ്പക്കാരിയുമായി. കാറ്‌ ഗെയ്ററിനരികില്‍ 
നിറുത്തിയിട്ട്‌ അവര്‍ അകത്തേക്കു വന്നു. 
തിരിച്ചുപോകാന്‍ കാറ്‌ തിരിക്കണമല്ലോ. 
ധാരാളം സ്ഥലമുണ്ട്‌. എങ്കിലും അവര്‍ക്കു 
കാറ്‌ തിരിക്കാനറിഞ്ഞുകൂടാ. മുന്‍പോട്ട്‌ 
ഓടിക്കും. പിറകോട്ടു പോരും. ഇങ്ങനെ 
കുറെനേരം വിഫല്രശമം നടത്തിയപ്പോള്‍ 
ഒരുപുരുഷന്‍ വന്ന്‌ കാറ്‌ തിരിച്ചിട്ടുകൊടുത്തു. 


ആ സുന്ദരിയുടെ മുന്നോട്ടുളള പോക്കും : 


പിറകോട്ടുളള വരവും അവിരാമം നടന്നപ്പോള്‍ 
എന്‍െറ ഒരു സ്‌നേഹിതന്‍ എന്‍െറ കാതില്‍പ്പ 
റഞ്ഞു. “എനിക്ക്‌ . ഇവരോടു സ്നേഹം 
തോന്നുന്നു.” വിഫല്രശമം സഹതാപം ജനി 
പ്പിക്കും. സഹതാപം സ്നേഹമായി മാറും. 
യുവാവിനെ ഭര്‍ത്താവായി കിട്ടാന്‍ കതുകമു 
ള്ള യുവതി അയാളുടെ മുന്‍പില്‍വച്ച്‌ കാറ്‌ 
തിരിക്കാനറിയാതെ മുന്നോട്ടും പിന്‍പോട്ടും 
ഓടിച്ചാല്‍ മതി. വിവാഹം നടന്നതുതന്നെ.”” 

*'ഗൃഹനായികയുടെ ഏററവും ്രയാസ 
പ്പെട്ട ജോലി അടുക്കളിയിലേതല്ലേ? 

*'അല്ല. കാലത്തു കുഞ്ഞുങ്ങളെ ഉറക്ക 
ത്തില്‍നിന്നു വിളിച്ചണര്‍ത്തുന്നത്‌ .”' 

“പുരുഷന മാരല്ലേ അധികം കളളം പറയു 
ന്നത്‌?” 

"ശരിതന്നെ. ഭാര്യയെ നോക്കി “നീ 
സുന്ദരി” എന്നു പറയാത്ത പുരുഷനില്ല. 
എന്നാല്‍ ഭാര്യ ഭര്‍ത്താവിനെ നോക്കി 
"സുന്ദരന്‍ തന്നെ എന്നു പറയാറില്ല. 





അതിനാല്‍ കൂടുതല്‍ കളളം പറയുന്നവന്‍ 
പുരുഷന്‍തന്നെ. സംശയമില്ല.” 

"“ചിററൂര്‍ എന്ന സ്ഥലത്തു ജോലിയായിരു 
ന്നില്ലേ നിങ്ങള്‍ക്ക്‌. സ്ഥലമെങ്ങനെ?” 

“നല്ല സ്ഥലം. കാലത്ത്‌ എഴുന്നേററ്‌ 
രാതി ഉറങ്ങുന്നതുവരെ കോട്ടുവായിട്ടുകൊ 
ണ്ടിരിക്കാം. സൂക്ഷിച്ചകൊളളണം. വാ 
എപ്പോഴും തുറന്നാല്‍ ഒരുതരം കൊച്ചുപാമ്പു 
ണ്ട്‌ അവിടെ. അതു വായ്‌ ക്കകത്തു കയറിപ്പോ 
കും.” 

“നിങ്ങള്‍ കണ്ടിട്ടുള്ള പട്ടണങ്ങളില്‍ ഏററ 
വും വൃത്തികെട്ടതേത്‌ ?” 

“എറണാകുളം.” 

"“ജരീവിതാസ്‌ തമയമായിയെന്നു എപ്പോഴും 
എഴുതാറുണ്ടല്ലോ നിങ്ങള്‍. എന്തു തോന്നുന്നു 
ഇതുവരെയുളള ജീവിതകാലത്തെക്കുറിച്ച്‌ ?”' 

“നല്ല ജീവിതം പാഴാക്കിക്കളഞ്ഞല്ലോ 
എന്ന വിചാരമാണ്‌ എനിക്ക്‌." 

“ബുക്ക്‌ റെവ്യൂ?' 

"തോന്നുന്നതൊക്കെ എഴുതാം. ഒരുത്തനും 
അതു വായിക്കില്ല.” 

"“സയന്ദരൃശാസ്രതത്തെക്കുറിച്ച്‌ ,പൌഡഃ 
മായി എഴുതിയ ഒരാളിന്‍െറ പേരു പറയു?” 

“പി.ടി. ചാക്കോ. 


മാധവിക്കുട്ടി 


44 
ഞാ തിരുവനന്തപുരത്തുകാര്‍ക്ക്‌ 

നിന്ദ്യയും ശ്രതുവുമാണെന്ന്‌ എന്നെ മനസ്സി 
ലാക്കുവാന്‍ അവര്‍ ശ്രമിക്കുമ്പോള്‍ എന്‍െറ 
കൈത്തലം തണുക്കുന്നു, എന്‍െറ കൈകാലു 
കള്‍ വിറയ്ക്കുന്നു. ഇതിനു മാരതമാണോ 
ഞാന്‍ ശൈശവം വിട്ട്‌ കമാരത്തിലേക്കും 
കനമാരത്തില്‍നിന്ന്‌ വ്വനത്തിലേക്കും വ്വ 
നത്തില്‍നിന്ന്‌ വാര്‍ദ്‌ധകൃത്തിന്‍െറ ആദ്യദ 
ശയിലേക്കും ധൃതിപിടിച്ച്‌ സഞ്ചരിച്ചത്‌ ? 
എനിക്ക്‌ ബാല്യകാലത്തുതന്നെ നാലപ്പാട്ടെ 
കുളത്തില്‍ നീന്തിനീന്തി തളര്‍ന്ന്‌ മരിച്ചു 
വീഴാമായിരുന്നില്ലേ? എന്‍െറ ജീവിതാന്ത്യ 
ത്തില്‍ ഈ ഭീകരത വന്നെത്തുമെന്ന്‌ 
അറിഞ്ഞിരുന്നുവെങ്കില്‍ യാവ്ൃവനദശയില്‍ 
ത്തന്നെ ഞാന്‍ അറബിക്കടലില്‍ വേലിയേററം 
നടക്കുമ്പോള്‍ ഇറങ്ങിയിറങ്ങിച്ചെന്ന്‌ ആ 
നീലിച്ച അഗാധതയില്‍ മരിച്ചുവീഴുമായിരുന്നു. 
ജീവിതത്തോട്‌ എനിക്കുള്ള മമത ഇത്തരക്കാര്‍ 
തകര്‍ക്കുന്നു. ്രര്യമുളള കണ്ണുകളാല്‍ ഇവര്‍ 
എന്നെ നോക്കുന്നു. വിദ്വേഷത്തിന്‍െറ കര്‍ക്ക 
ശത്വം കലര്‍ന്ന സ്വരങ്ങളില്‍ അവര്‍ എന്നെ 
ഗുണദോഷിക്കുന്നു. 

തിരുവനന്തപുരത്ത്‌ ഞാന്‍ വേണ്ടപ്പെട്ടവളല്ല 
എന്ന്‌ ഞാന്‍ വീണ്ടും വീണ്ടും മനസ്സിലാക്കുന്നു. 

ഏതു രാജ്യത്തിലാണ്‌, ഏതു നഗരിയിലാണ്‌ 
ഞാന്‍ വേണ്ടപ്പെട്ടവള്‍? 

മാധവിക്കുട്ടി കുങ്കുമം വാരികയില്‍ ആഴ്ച 
തോറും എഴുതുന്ന ലേഖനങ്ങളില്‍ ഒന്നില്‍ 
നിന്നാണ്‌ മുകളില്‍ച്ചേര്‍ത്ത ഭാഗം എടുത്തെഴു 
തുന്നത്‌. ഇതില്‍ ശ്രീമതി പറയുന്ന കാര്യങ്ങ 
ളോടു യോജിക്കാന്‍ ്രയാസമുണ്ട്‌. നല്ല 
ആളുകളും ചീത്ത ആളുകളും എല്ലാ ദേശങ്ങളി 
ലുമുണ്ട്‌. തിരുവനന്തപുരത്ത്‌ ചീത്തയാളുകള്‍ 
ഉണ്ടെന്നതു നിഷേധിക്കാനാവാത്ത സത്യ 


a 


മാണ്‌. പക്ഷേ, എറണാകുളത്തോ കോഴി 
ക്കോട്ടോ തലശ്ശേരിയിലോ ഡെല്‍ഹിയിലോ 
അമ്മട്ടില്‍ കുത്‌ സിതത്വമാര്‍ന്നവര്‍ കാണും. 
അതുപോലെ ഈ പ്രദേശങ്ങളില്‍ നല്ല 
മനുഷ്യരും ധാരാളം. തിരുവനന്തപുരത്തുളളവര്‍ 
മാധവിക്കുട്ടിയെ ശ്രതുവായി കരുതുന്നു എന്ന 
അവരുടെ വിചാരം ശരിയല്ല. ്ശീമതി 
്രതിഭയോടും സനന്ദര്യത്തോടുംകൂടി ഇനി 
ച്ചു. അവര്‍ വളര്‍ന്നു വന്നതോടൊപ്പം ആ 
ഗുണങ്ങള്‍ക്കു വികാസമുണ്ടായി. അവരുടെ 
പ്രതിഭയെ കേരളത്തിന്‍െറ വടക്കുളളവരും 
കേരളത്തിനു പുറത്തുളളവരും എങ്ങനെ 
ബഹുമാനിക്കുന്നുവോ അതുപോലെ തിരുവ 
നന്തപുരത്തുളളവരും ബഹുമാനിക്കുന്നു. 
“പക്ഷിയുടെ മണം' ചുവന്ന പാവാട്‌ 
എന്നിങ്ങനെയുളള അനേകം നിസ്തുലങ്ങളാ 
യ ചെറുകഥകള്‍ രചിച്ച മാധവിക്കുട്ടിയെ 
സഹൃദയനായ ഏതു തിരുവനന്തപുരത്തുകാ 
രനു നിന്ദിക്കാന്‍ കഴിയും ? കുവയി്രിയെന്ന 
നിലയില്‍ മഹായശസ്‌ കയായ അവരെ ഏതു 
തിരുവനന്തപുരത്തുകാരന്‌ ആക്ഷേപിക്കാൻ“ 
കഴിയും? ശ്രീമതിയെക്കുറിച്ച ബഹുമാന 
ത്തോടും സ്നേഹത്തോടുംകൂടി മാരതമേ്‌ 
ഇവിടെയുള്ളവര്‍ പറഞ്ഞുകേട്ടിട്ടുളളു. അതു “ 
കൊണ്ട്‌ താന്‍ നിന്ദിക്കപ്പെടുന്നു, പീഡിപ്പി“ 
ക്കപ്പെടുന്നു എന്ന അവരുടെ പരാതി വെറും: 
വ്യാമോഹമാണ്‌. പ്രതിഭകൊണ്ടും ആകൃതി “ 
സനഭഗംകൊണ്ടും യശസ്സുകൊണ്ടും സുജന." 
മര്യാദകൊണ്ടും മാധവിക്കുട്ടി സുരക്ഷിത 
യാണ്‌. ആ സുരക്ഷിതത്വത്തെ സാങ്കല്പിക 
മായ അരക്‌ ഷിതത്വംകൊണ്ടു അവര്‍ തകര്‍ ' 
ക്കരുതെന്നേ എനിക്കു പറയാനുള്ളു. 

an 


മഹനീയമായ നോവല്‍ ... 


ക്ലാംസുന്ദരവും മഹത്ത്വത്തോട്‌ ഏതാ ' 
ണ്ട്‌ അടുക്കുന്നതുമായ ഒരുനോവല്‍ ഞാന്‍ 
വായിച്ചു. ചെക്കൊസ്‌ ളൊവാക്കിയയിലെ 
നോവലിസ്ററായ (ഹാബാല്‍ എഴുതിയ | 
served the King of England എന്ന നോവല്‍. ” 
(Bohumil Hrabal—Picador. Spl Price £ 2 = 
95) ഇപ്പോള്‍ ഗ്പാഗില്‍ താമസിക്കുന്ന ഈ.” 
എഴുത്തുകാരന്‍ Closely Watched Trains © 
എന്ന നോവലിന്‍െറ രചനയോടുകൂടിയാണ്‌ 
വിശ്വവിഖ്യാതനായത്‌ . ഹിററ്ലര്‍ ആക്രമിച്ചു 
കീഴ്പ്പെടുത്തിയ ചെക്കൊസ്‌ ളൊവാക്കിയയു 
ടെ ദയനീയമായ ചിതം ഒരുതീവണ്ടിയാപ്പീസി 
ലെ നിസ്സാരനായ ഒരു ജീവനക്കാരനിലൂടെ 
വരയ്ക്കുകയായിരുന്നു രഹാബാല്‍. ആദ്യമൊ” - 
ക്കെ ഭീരുവും അശക്തനുമായിരുന്ന മീലോഷ്‌ ” 
ശ്രമനാത്‌സികളെ നേരിടാന്‍തക്കവിധത്തില്‍ 
ധീരനും ശക്തനുമായിത്തീരുമ്പോള്‍ ഈ” 
നോവല്‍ അവസാനിക്കുന്നു. ജജുവും സരള" 
വുമായ രീതിയിലാണ്‌ ഹാബാല്‍ നോവല്‍ : 
എഴുതുന്നത്‌ . പ്രേമരംഗം ആവിഷ്കരിക്കുന്ന: 
തിന്‍െറ ചാരുത കാണുക:- ee 

“.....but always there was this fence 
between us. After we'd painted ഷാ 
kilometres of it, one day I'd done just as'™ 
high as Masha’s mouth with this red colour™ 
and I told her that I loved her, and she said © 








കലാകനമുദി 43-- 


ee 


that she loved നട, 300... and she looked 
into my eyes.... | put out my tips and we 
kissed through the newly painted fence, 
and when we opened our eyes she had a 
Sort of tiny red fence--pale striped across 
her mouth, and so had ! and we burst out 
faughing, and from that moment on we 
were happy.” (Pages 52, 53. Penguin 
edition) 

“Closely Watched Trains” എന്ന നോവലി 
നെക്കാള്‍ എരതയോ മഹനീയമാണ്‌ ! served 
the King of England എന്നത്‌. 1938-ല്‍ 
ഹിററ്ലര്‍ ചെക്കൊസ്‌ ളൊവാക്യയെ ആരകമി 
ചൂല്ലോ. ആ കാലംതൊട്ടാണ്‌ നോവലിന്‍െറ 
ആരംഭം. ഏതാണ്ട്‌ പത്തുകൊല്ലും കഴിഞ്ഞ്‌ 
കമ്മ്യൂണിസം ആ നാട്ടില്‍ വിജയപതാക 
പറത്തുമ്പോൾ നോവല്‍ അവസാനിക്കുന്നു. 
ആദ്യത്തെ നോവലിലെന്നപോലെ ഒരു 
“ആന്‍റിഹീറോ യിലൂടെയാണ്‌ ഗ്രാബാല്‍ ത 
ന്‍െറ നാട്ടിന്‍െറ സഹതാപാര്‍ഹമായ പിരതം 
ആലേഖനം ചെയ്യുക. ഗോള്‍ഡന്‍ രാഗ്‌ 
ഹോട്ടലിലെ വെയ്റ്ററായി ജീവിതം തുടങ്ങുന്ന 
.ഒരു ചെറുപ്പക്കാരന്‍ മാറിമാറി പല ഹോട്ടലുക 
ളിലും സേവനമനുഷ്ഠിക്കുന്നു. ചെക്കൊ 
സ്ളോവാക്കിയയിലെ പരരനായ അയാള്‍ 
ജൂര്‍മ്മന്‍കാരിയായ ലീസെയെ വിവാഹം 
കഴിക്കുന്നു. അവര്‍ക്ക്‌ കുഞ്ഞുണ്ടായി. പക്ഷേ, 
ശ്രതുക്കളുടെ ആരകമണത്തില്‍ ലീസെ മരിച്ചു. 
മൃതദേഹമന്വേഷിച്ചു നടന്ന ഭര്‍ത്താവിനു 
മൂന്നാമത്തെ ദിവസം അവളുടെ ഷൂസ്‌ 
കാണാന്‍ - കഴിഞ്ഞു. പൊടിഞ്ഞുതകര്‍ന്ന 
കല്ലുകളും പൊടിപടലവും മാററിമാററിച്ചെന്ന 
പ്പോള്‍ ലീസെയുടെ പകുതി മൃതദേഹം. 
തന്‍െറ കൊച്ചുപെട്ടി സംരക്ഷിക്കാനായി 
അവള്‍ പന്തുപോലെ ചുരുണ്ടുകിടക്കുകയാണ്‌ . 
പെട്ടിയെടുത്തു ഒളിച്ചുവച്ചിട്ട്‌ അയാള്‍ കല്ലുകള്‍ 
മാററി നോക്കിയപ്പോള്‍ മൃതശരീരം മുഴുവനും 
കണ്ടു. പക്ഷേ, തലയില്ല. രണ്ടുദിവസംകൂടി 
ആ തലയ്ക്കുവേണ്ടിയുളള അന്വേഷണം. 
ബോംബ്‌ പൊട്ടിയപ്പോള്‍ അത്‌ ദൂരെയെവിടെ 
യോ തെറിച്ചുപോയതാവണം, ഇനി നോവലി 
സ്ററിന്‍െറ വാക്യംതന്നെ കേള്‍ക്കുക:- And 
Lise was buried in a common grave with a 
scarf wrapped around the stump of her 
neck so people wouldn't get strange ideas, 
because though } had dug the whole 
courtyard, | never found the head (Page 
373). 

അവരുടെ കുഞ്ഞ്‌---മകന്‍---മാനസിക 
ച്യുതിയുള്ളവനാണ്‌ .ആണികള്‍ എവിടെയും 
അടിച്ുകയററുകയെന്നതാണ്‌ അവന്‍െറ ജോ 
ലി. ആ ശബ്ദം കേള്‍ക്കുമ്പോഴെല്ലാം തന്‍െറ 
തലച്ചോറിലാണ്‌ അവന്‍ ആണികള്‍ തറയ്ക്കു 
ന്നതെന്ന്‌ അയാള്‍ക്കു തോന്നല്‍. വിദേശവു 
മായുള്ള ചെക്കൊസ്‌ളൊവാക്ൃയയുടെ ബന്ധം 
നിന്ദൃമാണെന്ന്‌ ആ ദാമ്പതൃത്തിലൂടെ 
നോവലിസ്‌ററ്‌ വ്യക്തമാക്കുന്നു... അവരുടെ 
സന്തതി ദുര്‍ഭഗസന്തതിയും. ആ ആണിയടി 
ക്കല്‍തന്നെ (പതിരുപാത്മകമത്രേ. 

നമ്മുടെ ആന്‍റിഹീറോ പെട്ടെന്നു കോടീശ്വ 





കലാകയമുദി 44 


ലോകത്തെ പല മാസി 
കകളിലും വരുന്ന ചിര 
ങ്ങള്‍ ഞാന്‍ മനസ്സിരുത്തി 
നോക്കിയിട്ടുണ്ട്‌. നമ്പു 


തിരിയുടെ 


ചിശ്രങ്ങള്‍ 


ക്കുളള ഭംഗി ഞാന്‍ ആ 
ചിഴ്രങ്ങളില്‍ കണ്ടിട്ടില്ല. 


"രനായി. അതുപോലെ അയാള്‍ ദരിദ്രനായി 


മാറുകയും ചെയ്തു. ഒടുവില്‍ അയാള്‍ക്ക്‌ 
ആരുമില്ല ചില മൃഗങ്ങളല്ലാതെ സഹായത്തി 
നായി. ജീവിതത്തിന്‍റെ അര്‍ത്ഥരാഹിത്ൃ 
ത്തെയും മനുഷ്യന്‍െറ ഏകാന്തതയെയും 
സ്പഷ്ടമാക്കിക്കൊണ്ട്‌ രഹാബാല്‍ നോവല്‍ 
അവസാനിപ്പിക്കുന്നു. “As ദ matter of fact 
whenever | was in the pub | realized that 
the basic thing in fife is questioning death, 
wanting to know how ഡ്‌! act when our 
time comes, and that death or rather this 
questioning of death, is a conversation that 
takes place between infinity and eternity...’ 
(Pag 228) ഈ നോവല്‍ വായിച്ച്‌ 
അവസാനിപ്പിച്ചുപ്പോള്‍ ഞാന്‍ വികാരപാരമ്യ 
ത്തിലെത്തി. ഒടുവിലത്തെ പെയ്‌ ജില്‍ This is 
a great work എന്നു എഴുതിപ്പോയി. ഇപ്പോഴും 
ഇത്‌ എന്നെ ഹോണ്ട്‌ ചെയ്യുന്നു. ്ഹാബാലി 
നെക്കുറിച്ച്‌ മീലാന്‍ കൂന്‌ ദേര പറഞ്ഞു:- Our 
very best writer today. ജീവിതം ധന്യമാകു 
ന്നത്‌ ഇത്തരം നോവലുകള്‍ വായിക്കുമ്പോ 
ഴാണ്‌ . (നോവല്‍ .പസാധനം ചെയ്ത വര്‍ഷം 
1990) 


വിഷംതേച്ച അമ്പുകള്‍ 


സം പിന്‍സ്ററണ്‍ ചര്‍ച്ചിലിന്‍െറ മകന്‍ 
റന്‍ഡോള്‍ഫ്‌ ചര്‍ച്ചില്‍ അന്യരെ വേദനിപ്പി 
ക്കുന്നതില്‍ തല്‍പരനായിരുന്നു. അതു 
പോലെതന്നെയായിരുന്നു നോവലിസ്ററ്‌ ഈ 





വ്ലിന്‍ വോയും {Evelyn Wauള്n) രോഗ്രകാ 
ന്തമല്ലാത്ത ഒരുമുഴ ഡോക്ടര്‍, റന്‍ഡോള്‍ഫില്‍ 
നിന്നു ശസ്ത്രകിയചെയ്തു മാററിയെന്ന്‌ 
അറിഞ്ഞ ഈവ്ലിന്‍വോ പറഞ്ഞു.- റന്‍ഡോള്‍ 
ഫില്‍ രോഗം പിടിക്കാത്ത ഒരേയൊരു 
മുഴയുണ്ടെന്നു കണ്ടുപിടിക്കുകയും അത്‌ 
മുറിച്ചുമാററുകയും ചെയ്തത്‌ നവീനശാസ്രത 
ത്തിന്‍െറ വിജയമായി കരുതാവുന്നതാണ്‌. 

2. ഇംഗ്ളീഷ്‌ രാജ്യത്രന്തജ്‌ ഞന്‍ മെക്കോലീ 
വിശ്വവിജ്ഞാനകോശസദ്ൃയശമായ അറിവു 
കൊണ്ടും വാതോരാത്ത സംസാരംകൊണ്ടും 
ആളുകളെ (ഭാന്തുപിടിപ്പിച്ചു. അദ്ദേഹത്തെ 
ക്കുറിച്ച്‌ കാര്‍ലൈല്‍ പറഞ്ഞത്‌ ഇങ്ങനെ:- 
കുറച്ഛനേരത്തേക്കു മെക്കോലീ കൊളളാം. 
പക്‌ ഷേ, നയാരഗ്ാവെളളച്ചാട്ുത്തിന്‍റ താഴെ 
സ്ഥിരമായി താമസിക്കാന്‍ പററുമോ? 

3. ്ഫഞ്ചെഴുത്തുകാരി മദാം സ്ററാല്‍ 
(5891) പുരുഷന്‍ മാരെക്കുറിച്ച്‌:- 

“ഞാന്‍ കൂടുതല്‍ കൂടുതല്‍ പുരുഷന്മാരെ 
കാണുതോറും കൂടുതല്‍ കൂടുതലായി പട്ടികളെ 
സ്നേഹിക്കുന്നു.” 

4. (ഫഞ്ച്രാജാവിന്‍െറ വെപ്പാട്ടിയായിരുന്ന 
ദൈയന്‍ ദ പേത്യയാ അഭിപ്രായപ്പെട്ടു. 
"സ്ര്തീ സ്വന്തം വയസ്സില്‍നിന്നു കുറയ്ക്കുന്ന 
വര്‍ഷങ്ങള്‍ നഷ്‌ ടപ്പെട്ടുപോകുന്നില്ല. അവള്‍ 
അതു മററു സ്രതീകളുടെ വയസ്സിലേക്കു 
കൂട്ടുന്നുണ്ട്‌. 

5. ആളുകളെ സ്ഥലംമാററി രസിച്ച 
സാഡിസ്ററായ ഒരുദ്യോഗസ്ഥന്‍ ദന്തവൈദ്യ 





ണ്ടു പല്ലെല്ലാം എടുപ്പിച്ചു എന്നറിഞ്ഞ 
സരസനായ ഒരധ്യാപകന്‍:- മററുള്ളവര്‍ 
ചല്ലെടുക്കുന്നതിനുമുന്‍പ്‌ അദ്‌ ദേഹം ഡെന്‍റി 
സ്ററിനെക്കൊണ്ട്‌ അവ എടുപ്പിച്ചു. ഭാഗ്യം. 
[സാഡിസ്ററ്‌ മരിച്ചുപോയി. അധ്യാപകന്‍ 
ഇപ്പോഴുണ്ട്‌ .] 


എം.ടി, പി. കുഞ്ഞിരാമന്‍ 
നായര്‍ 


ഇനി ഈ ചിത്രത്തില്‍ കൂടുതലായി 
എന്താണ്‌ എഴുതാനുളളത്‌ എന്നു വിദുഷകന്‍ 
ചോദിച്ചപ്പോള്‍ ദുഷ്യന്തന്‍ പറഞ്ഞു:- 
കാര്യാ സൈകതലീനഹംസമിഥുനാ 
സ്രോതോവഹാ മാലിനീ 
പാദാസ്‌താമഭിതോ നിഷണ്ണഹരിണാ 
ഗൌരീഗുരോഃ പാവനാഃ 
ശാഖാലംബിത വല്‍ കലനസ്ധ്യ ച തരോര്‍ 
നിര്‍മാതുമിച്ഛാമ്യധഃ 
ശൃംഗേ കൃഷ്ണമൃഗസ്യ വാമനയനം 
കണ്ഡൂയമാനാം മൃഗീം 
(മണല്‍ത്തിട്ടില്‍ ലീനങ്ങളായ ഹംസമിഥുന 
ത്തോടു കൂടിയ മാലിനീനദി എഴുതപ്പെടേണ്ട 
താണ്‌. ആ നദിക്കു രണ്ടുവശത്തുമായി 
ഹരിണങ്ങളോടുകൂടിയ, ഹിമാലയപര്‍വത 
ത്തിന്‍െറ കീഴ്ത്തട്ടുകള്‍ വേണം. ശാഖയില്‍ 
നിന്നു തൂക്കിയിട്ട മരവുരിയോടുകൂടിയ വൃക്ഷ 
ത്തിന്‍െറ താഴെ കൃഷ്ണമൃഗത്തിന്‍െറ കൊ 
മ്പില്‍ ഇടതുകണ്ണു ചൊറിയുന്ന മാന്‍പേടയെ 
യും എഴുതിച്ചേര്‍ക്കേണ്ടതാണ്‌ .) 
പ്രകൃതിയും മനുഷ്യനും തമ്മിലുളള ബന്ധ 
മാണ്‌ കവി ഈ ശ്‌ ളോകത്തിലൂടെ ആവിഷ്ക 
രിക്കുന്നത്‌ . മാലിനീനദിപോലെ പ്രവഹിക്കുന്നു 
ദുഷ്യന്തന്‍െറയും ശകുന്തളയുടെയും (പണയ 
സ്രോതസ്ധവിനി. മരാളമിഥുനം അവരെത്തന്നെ 
സൂചിപ്പിക്കുന്നു. ആധ്യാത്‌ മികതയുടെ പതീ 
കമായ ഗാരീഗുരു (ഹിമാലയം) അതിനടുത്തു 
ഹരിണയുഗ് മം. ആധ്യാത്‌ മികതയ്ക്കു പണ 
യമില്ലാതെ വര്‍ത്തിക്കാനാവുകയില്ല. മരവുരി 
തൂക്കിയ വൃക്ഷവും ആധ്യാത്മികതയുടെ 
പ്രതീകമത്രേ. അതിന്‍െറ താഴെയോ. മാനിന്‍െറ 
കൊമ്പില്‍ ഇടതുകണ്ണിലെ ചൊറിച്ചില്‍ മാററു 
ന്ന മാന്‍പേട. ഇരതയും ഉണ്ടെങ്കിലേ ചിത്രം 
പൂര്‍ണ്ണമാകു. ഏതു ്രണയനാടകവും (പകൃ 
തിയുടെ പശ്‌ ചാത്തലത്തിലാണ്‌ അഭിനയിക്ക 
പ്പെടുന്നത്‌ . സംസ്‌ കൃതസാഹിത്യമാകെ നോ 
ക്കു. (പകൃതിയും മനുഷ്യനും തമ്മിലുളള ഈ 
അഭേദ്യബന്ധം കാണാം. . 
ചിശ്രകൂടപര്‍വ്വതത്തില്‍ച്ചെന്ന ശ്രീരാമന്‍ 
പക്ഷികളെയും കായ്കനികളെയും മററും 
കണ്ട്‌ ആഹ്ളാദവിവശനായി ലക്ഷ്മണ 
നോടു പറഞ്ഞു:- മഹാത്മാക്കളായ മുനികശ്‌ 
ഇവിടെ പാര്‍ക്കുന്നു. നമുക്കും ഇവിടെ 
താമസിക്കാം. (അയം വാസോ ഭവേത്‌ താത 
വയമത്ര വസേമഹി_വാല്മീകി രാമായണം 
അയോദ്ധ്യാകാണ്ഡം. ടാം സര്‍ഗ്ഗം. ശ്ളോ 
കം 15). സീതയ്ക്കും ;പകൃതിയോടു 
താദാത്മ്യം ്രാപിക്കല്‍. 
ഏകൈകം പാദപം ഗുല്മം ലതാം 
വാ പുഷ്പശാലിനീം 


അദൃഷ്ടരൂപാം പശ്യന്തീ രാമം 
വ്രപച്ഛ സാബലാ 
(സര്‍ഗ്ഗം ടട. ശ്ളോകം 29.) | 
(അതുവരെ കണ്ടിട്ടില്ലാത്ത ഓരോ വൃക്ഷവും 
കുററിക്കാടും ലതയും പുഷ്പിച്ചുനില്ക്കുന്നതു 


ദര്‍ശിച്ച സീത ്രീരാമനോടു അവയെക്കുറിച്ചു 


ചോദിച്ചു) 
““രമണീയാന്‍ ബഹുവിധാന്‍ പാദപാന്‍ 
കുസുമോത്കരാന്‍ 
സീതാവചനസരബ്ധ ആനയാമാസ 
ലക്ഷ്മണഃ'' (ശ്ളോകം 30) 
(സീതയുടെ ആജ്ഞകേട്ട്‌ വെമ്പലോടുകുടിയ 
ലക്ഷ്മണന്‍ പുഷ്‌ പസഞ്ചയമാര്‍ന്ന ചില്ലകള്‍ 
കൊണ്ടുവന്നു ദേവിക്കു കൊടുത്തു) 
ഹോമറിന്‍െറ യൂലിസീസ്സും ഡാന്‍േറയുടെ 
യൂലിസീസ്സും പകൃതിയോടു ബന്ധം സ്ഥാ 
പിച്ചവരാണ്‌ . (പകൃതിയെ അനാദരിച്ചാല്‍ 
ദുരന്തമാവും ഫലമെന്നും അവര്‍ സ്പഷ്ട 
മാക്കിയിട്ടുണ്ട്‌. പ്രകൃതിയും മനുഷ്യനും 
തമ്മിലുളള ഈ ബന്ധത്തെ എം.ടി. വാസു 
ദേവന്‍നായര്‍ ഹൃദ്യമായി സ്ഫുടീകരിച്ചിരി 
ക്കുന്നു. (മാതൃഭൂമി ആഴ്‌ ചപ്പതിപ്പ്‌--ലക്കം 10) 
സാമൂഹിക പരിതഃസ്ഥിതികളോടു യോജി 
ക്കുമ്പോള്‍ മാതമേ മനുഷ്യന്‍ മനുഷ്യനാകൂ 
എന്ന്‌ അദ്‌ ദേഹം ഭംഗ്യന്തരേണ പപസ്താവി 
ക്കുന്നു. അതിനിടയ്ക്ക്‌ അനുഗൃഹീതനായ 
കവി പി. കുഞ്ഞിരാമന്‍നായരുടെ ഒരുചിശ്രവും. 
"എന്നും ജ്യലിക്കുന്ന മനസ്സിന്‍െറ മൂശയില്‍ 
എഴുതാത്ത ഒരുകവിതയുടെ സ്വര്‍ണ്ണക്കമ്പിക 
ളും വലിയ ഖദര്‍ജുബ്ദയുടെ ആഴം കാണാത്ത 
കീശയില്‍ കുതിര്‍ന്ന മിഠായിപ്പൊതിയും 
നെററിയില്‍ വിയര്‍പ്പിലലിഞ്ഞ കളുഭക്കുറിയു 
മായി ഇവിടെയൊക്കെ സഞ്ചരിച്ചിരുന്ന കവി.” ” 
ആ കവി ഇന്നില്ലല്ലോ എന്ന്‌ ഓര്‍ത്ത്‌ എനിക്കു. 
ദുഃഖം. 


കലയുടെ മുന്‍പില്‍ 


ഇനിയുമൊരുഇുന്മം എനിക്കുണ്ടെന്നു 
വിശ്വാസമില്ല. എണ്ണതീര്‍ന്നു : ദീപം കെട്ടു 
പോകുന്നതുപോലെ ഹൃദയസ്പന്ദനം നിന്നു 
മനുഷ്യശരീരം നിശ്ചലമാകുന്നു. മരണഭയം 
ഏററവും വലിയ ഭയമായതുകൊണ്ട്‌ മനുഷ്യ 
നെ ആശ്വസിപ്പിക്കാനായി ബുദ്ധിയുളളവര്‍ 
കണ്ടുപിടിച്ച വച്ചതാണ്‌ പൂര്‍വളുന്മവും 
പുനര്‍ജ്‌ഇജന മവും. “വാദത്തിനുവേണ്ടി രണ്ടാ 
മതൊരു ഇന്മമുണ്ടെന്നു സമ്മതിക്കു. അപ്പോള്‍ 
നിങ്ങള്‍ക്ക്‌ ആരായി ജുനിക്കാനാണ്‌ താല്‍ 
പര്യം?” എന്ന്‌ ആരെങ്കിലും എന്നോടു 
ചോദിച്ചാല്‍ ചിത്രകാരനായ നമ്പൂതിരിയായി 
ജനിക്കാനാണ്‌ എനിക്കു താല്‍പര്യം” എന്നാ 
വും എന്‍െറ മറുപടി. അആരതകണ്ട്‌ അദ്‌ ദേഹ 
ത്തിന്‍െറ സിദ്ധികളോട്‌ എനിക്കു ബഹുമാന 
മാണ്‌. ലോകത്തെ പല മാസികകളിലും 
വരുന്ന ചിശ്രങ്ങള്‍ ഞാന്‍ മനസ്സിരുത്തി 
നോക്കിയിട്ടുണ്ട്‌ . നമ്പൂതിരിയുടെ ചിത്രങ്ങള്‍ 
ക്കുള്ള ഭംഗി ഞാന്‍ ആ ചിത്രങ്ങളില്‍ 
കണ്ടിട്ടില്ല. 

“ഒരുദിവസം തൃശ്ശൂരെ ഒരു ഹോട്ടലില്‍വച്ച്‌ 
ഞാന്‍ നമ്പൂതിരിയെ ആദ്യമായി കണ്ടു. 


“വല്ലപ്പോഴും ഞാന്‍ താങ്കളുടെ ചി്തങ്ങളെ . 


ക്കുറിച്ച്‌ എഴുതാറുണ്ട്‌. കണ്ടിട്ടുണ്ടോ?” 


എന്നു ഞാന്‍ അദ്ദേഹത്തോടു ചോദിച്ചു. “ 


"ഉണ്ട്‌. പക്ഷേ, ഞാന്രതയും അര്‍ഹിക്കു - 


ന്നുണ്ടോ?” എന്ന്‌ അദ്ദേഹം മറുപടിയായി 
ഒരുചോദ്യം. അര്‍ഹതയുളളതില്‍ ആയിരത്തി 
ലൊരംശംപോലും ഞാന്‍ എഴുതിയില്ലല്ലോ 
എന്നു എന്‍െറ വിചാരം. ആ വിചാരത്തെ 
വാക്കുകളിലൂടെ ആവിഷ്‌ കരിച്ചില്ല. 
"ജീവിതത്തെക്കാള്‍ അല്പം വലിപ്പംകൂടി 
യ്‌ (ഇംഗ്ളീഷ്‌ ്രയോഗത്തെ കണ്ടുള്ള 
്രയോഗം) ശരീരങ്ങള്‍ വരച്ച്‌ യാഥാത്ഥ്യത്തി 
ലേക്ക്‌ ദ്രഷ്ടാക്കളെ (പവേശിപ്പിക്കുന്ന കലാ 
കാരനാണ്‌ നമ്പൂതിരി. യാഥാതഥ്യത്തിന്‍െറ 
സൂക്ഷ്മതയാര്‍ന്ന അനുഭൂതിയല്ല; അതിന്‍െറ 


.പകമ്പനാവസ്ഥയാണ്‌ അദ്‌ ദേഹമുളവാ - 


ക്കുക. കലാകമുദിയില്‍ സതീഷ്‌ ബാബു 


പയ്യന്നൂര്‍ എഴുതിയ മനസ്സ്‌" എന്ന നല്ല. 


ചെറുകഥയ്ക്ക്‌ നമ്പൂതിരി 
സ്രതീരുപങ്ങള്‍ . നോക്കുക. 


വരച്ച രണ്ടു 
സ്ത്രീയുടെ - 


സൌന്ദര്യവും അവളുടെ ഹൃദയത്തില്‍ ഓളം -. 
കൊളളുന്ന വികാരങ്ങളും ഏതാനും വരകളി -, 
ലൂടെ അദ്ദേഹം എത്ത അനായാസമായിട്ടാണ്‌ . 


ചിത്രീകരിക്കുന്നത്‌. സാധാരണമായി ഒരു 
larger than life ധര്‍മ്മം അദ്ദേഹത്തിന്‍െറ 


ചി്രങ്ങളിലുളളത്‌ ഈ ചിത്രങ്ങളില്‍ ഇല്ല. .. 


എന്നാല്‍ ഛായാ്രഹണരീതിയിലുളള വാസ്ത 


വികതയും ഇല്ല. രേഖകളുടെ ലയാത്മകതയി 
ലൂടെ അദ്ദേഹം സ്രതീസാന്ദര്യം ആവി 
ഷ്കരിക്കുന്നു. 


സതീഷ്‌ ബാബുവിന്‍െറ കഥയും ഹൃദ്യ -. 
മായിട്ടുണ്ട്‌. ഒരുപുരുഷനെ സ്‌നേഹിക്കുന്ന ... 


പല സ്രതീകളുടെ ചിത്തവൃത്തിപരങ്ങളായ 
ചലനങ്ങളെ കഥാകാരന്‍ ഭേദപ്പെട്ട രീതിയില്‍ 


സ്ഫുടീകരിക്കുന്നു. ച്രതകലയുടെയും സാ , 
ഹിതൃത്തിന്‍െറയും അപമാനവീകരണത്തില്‍ , 
മാതം രചയിതാക്കള്‍ ശ്രദ്‌ ധിക്കുന്ന ഇക്കാല . 
ത്ത്‌ മനുഷ്യത്വത്തിന്‌ ഈന്നല്‍ നല്കുന്ന , 
കഥകളും ചിത്രങ്ങളും ഉണ്ടാകുന്നത്‌ ആശ്വാ .. 


സ്രപദംതന്നെ. 


ദ * * 


"വീണ്ടും ഒരു മദ്യപനായ തൊഴിലാളി ._ 
പാലത്തിലിരുന്നു പാടുന്നു. വീണ്ടും ഒരുപെണ്‍ ,. 
കുട്ടി കാമുകന്‍െറ ചുണ്ടുകളില്‍ കുടിക്കുന്നു. ,,; 


വീണ്ടും ഒരു റോസാദലം ശൂന്യമായ ശയനീയ , 


ത്തില്‍ വീഴുന്നു. വീണ്ടും മൂന്നു നാഴികമണികള്‍ - ; 


ഒരേസമയം കുറിച്ചുകൊണ്ടു ശബ്ദിക്കുന്നു. 
ഏതാനും നിമിഷങ്ങള്‍ കഴിഞ്ഞ്‌ തെരുവിലൂടെ 
നടക്കുന്ന ഒരാള്‍ തന്‍െറ പേര്‌ ആരോ 
വിളിച്ചുവെന്നു വിചാരിച്ചു തിരിഞ്ഞുനോക്കു 
ന്നു. പക്ഷേ, അയാളെയല്ല അവള്‍ വിളിച്ചത്‌.” 
ഈ കാവ്യശകലത്തില്‍ കാണുന്നതാണ്‌ 


ജീവിതം. ആരോ വിളിച്ചു എന്നു വിചാരിഎ Ee 
പിന്നെയും - 
പിന്നെയും. ഇല്ല ആരും നമ്മളെ വിളിക്കാനിഷ്ു . 


നമ്മള്‍ - തിരിഞ്ഞുനോക്കുന്നു 


“ജീവിതംപോലെ രണ്ടററവും കാണാത്ത 
വഴിയിലൂടെ 


നമ്മള്‍ അവിരാമം നടന്നു 
, കൊണ്ടിരിക്കുന്നു. 


ര 





കലാകനമുദി കട 


